O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part I -Section ( iii ) 


Law 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


1 


നിയമ ( നിയമനിർമ്മാണം - എച്ച് ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 6726 ലെഗ്.എച്ച് 2 / 2020 / നിയമം . 


2021 ഫെബ്രുവരി 10 . 

1196 മകരം 28 . 


തിരുവനന്തപുരം 


1942 മാഘം 21 . 


2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബരപ്പെടുത്തിയ താഴെ പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ക . , 


അ ര വിന്ദ് ബാബു , 

പി . 
നിയമ സെക്രട്ടറി . 


G. 522020 / DTP . 


11 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I -Section ( iii ) 


2 


2021 - ല 


24-90 


നമ്പർ ഓർഡിനൻസ് 


( ഭേദഗതി ) 


2021 - ലെ കേരള സഹകരണ സംഘ 

ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 


1969 - ലെ കേരള സഹകരണ സംഘ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക -2020 - ലെ കേരള സഹകരണ സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 27 ) 
2020 ഏപ്രിൽ 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച കേരള സംസ്ഥാന നിയമസഭ 
യുടെ സമ്മേളനക്കാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2020 - ലെ കേരള സഹകരണ 
സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 58 ) 2020 സെപ്റ്റംബർ 26 -ാം തീയതി കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2020 ഡിസംബർ 31 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനക്കാലത്തും 2021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 22 -ാം തീയതി 
അവസാനിച്ച സമ്മേളനക്കാലത്തും പ്രസ്തുത ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു 
ആക്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്ന 
തിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 
2020 - ലെ കേരള സഹകരണ സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 58 ) 2021 ഫെബ്രുവരി 
11 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുന്നതിനാലും ; 

പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്താതിരിക്കുന്ന പക്ഷം വൈഷമ്യങ്ങൾ ഉണ്ടാകു 
മെന്നതിനാലും ; 

കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത 
ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം ഖണ്ഡപ്രകാരം 
നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെ 
ടുത്തുന്നു . 
ചു രൂ ക്ക് പേരും പാരം ഭവൂം .- ( 1 ) ഈ 

ഓർ ഡി നൻ സിന് 

കേ രള 
സഹകരണ സംഘ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 

( 2 ) 3 -ാം വകുപ്പും 4 -ാം വകുപ്പിന്റെ ( i ) ഖണ്ഡവും 2020 ജനുവരി 15 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതും 4 -ാം വകുപ്പിന്റെ ( i ) ഖണ്ഡം 2020 ഏപ്രിൽ 11 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതുമാണ് . 
ആക്റ്റ് താൽക്കാ ലിക മായി ഭേദ ഗ തി 

ചെയ്യ പ്പെ ടേ ണ്ട താ ണ് . 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലയളവിൽ , 1969 - ലെ കേരള സഹകരണ സംഘ ആക്ടിന് 
( 1969 - ലെ 21 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 - ഉം 4 - ഉം വകുപ്പുകളിൽ 
വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


1 . 


20 21- ല 


2 . 


196 9 - ല 


21-00 


12 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


3 


3 


3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പിൽ , 
( i ) ( ഐഎ ) ഖണ്ഡത്തിനു പകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( ഐഎ ) “ ജില്ലാ സഹകരണ ബാങ്ക് ' എന്നാൽ ഒരു റവന്യു ജില്ലയിൽ അധികാരിതയുള്ളതും , 
പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളും അതിന്റെ അംഗങ്ങളായി 
ട്ടുള്ളതും , നാമമാത്ര അല്ലെങ്കിൽ അസോസിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിലെ അംഗങ്ങൾക്ക് 
വായ് പ നൽകു ന്നതിലേക്കായി ഫണ്ട് സ്വരൂപിക്കുക എന്ന പ്രധാന ഉദ്ദേ ശ്യ ത്താ ടെയു ള്ള തും , 
74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരമോ ( 1 ) ( എ ) ഉപവകുപ്പ് പ്രകാരമോ രജിസ്ട്രാർ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ആക്റ്റിൻ കീഴിൽ നിലനിന്നിരുന്നതും , അത്തരം ഉത്തരവുകൾ 
ഹേതുവായി നിലനിൽപ്പ് അവസാനിച്ചതുമായ ഒരു കേന്ദ്രസംഘം എന്നർത്ഥമാകുന്നു ; 
എന്നാൽ ഒരു ജില്ലാ 

ബാങ്കിന്റെ പൊതു യോഗം 

14 എ വകു പ്പിൻ 
കീഴിലുള്ള പ്രമേയം പാസ്സാക്കത്തെപക്ഷം , അത് ഈ ഓർഡിനൻസ് നിലവിൽ വരുന്ന തീയതി മുതൽ 
രണ്ടു വർഷം വരെയോ അല്ലെങ്കിൽ 74 എച്ച് വകുപ്പിന്റെ ( 1 ) -ാം ഉപവകുപ്പിലെ ( എ ) , ( ബി ) , ( സി ) ഖണ്ഡ 
ങ്ങൾ പ്രകാരം രജിസ്ട്രാർ നടപടി പൂർത്തിയാക്കുന്നവരെയോ , ഏതാണോ ആദ്യം , അതുവരെ അപ്രകാരം 
തുടരുന്നതാണ് . ' ' , 
4. 74 എച്ച് വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിന്റെ 74 എച്ച് വകുപ്പിൽ : 

( 1 ) -ാം ഉപവകുപ്പിൽ താഴെ പറയുന്ന ഖണ്ഡങ്ങൾ അവസാനമായി കൂട്ടി ചേർക്കേണ്ടതാണ് , 
അതായത് : 


സഹ രണ 


“ ( എ ) ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ പൊതു യോഗം 14 എ വകുപ്പിൻ കീഴിൽ പ്രമേയം 
പാസാക്കാത്ത പക്ഷം , പൊതുതാൽപര്യാർത്ഥം രജിസ്ട്രാർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇൻഡ്യയുമായി 
കൂടി യാ ലോ ചിച്ച ശേ ഷം , അത്തരം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള സംസ്ഥാന സഹകരണ 
ബാങ്കുമായി ലയിപ്പിച്ചു കൊണ്ട് ഉത്തര വാകാവുന്നതാണ് . ഈ ഖണ്ഡത്തിൻ കീഴിലുള്ള യാതൊരു 
ഉത്തരവും - 

( i ) നിർദ്ദിഷ്ട ലയന ഉത്തരവിന്റെ ഒരു പകർപ്പ് ബന്ധപ്പെട്ട അംഗ സംഘത്തിനോ അംഗ 
സംഘങ്ങൾക്കോ അവയുടെ ആക്ഷേപങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി രജിസ്റ്റർ ചെയ്ത തപാലായി 
അയച്ചുകൊടുക്കുകയും , സംഘം സ്ഥിതിചെയ്യുന്ന ജില്ലയിൽ വ്യാപകമായി പ്രചാരമുള്ള തദ്ദേശ ഭാഷയി 
ലുള്ള രണ്ട് ദിനപത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ; 

( ii ) ബന്ധപ്പെട്ട സംഘത്തിൽ നിന്നോ സംഘങ്ങളിൽ നിന്നോ അത്തരം സംഘത്തിന്റെയോ 
സംഘങ്ങളുടെയോ ഏതെങ്കിലും അംഗത്തിൽ നിന്നോ കഡിറ്ററിൽ നിന്നോ രജിസ്ട്രാർ ഇതിലേയ്ക്കായി 
വിനിർദ്ദേശിക്കാവുന്ന നിർദ്ദിഷ്ട ലയന ഉത്തരവ് പോസ്റ്റ് ചെയ്ത തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിൽ 
കുറയാത്ത അത്തരം കാലാവധിക്കുള്ളിൽ ലഭിച്ച ആക്ഷേപങ്ങൾ നിർദ്ദേശങ്ങൾ , എന്തെങ്കിലും ഉണ്ടെങ്കിൽ , 
രജിസ്ട്രാർ പരിഗണിക്കുകയും , 
ചെയ്യാതെ , പാസാക്കാൻ പാടില്ലാത്തതാകുന്നു ;. 

( ബി ) ( എ ) ഖണ്ഡത്തിന്റെ ( ii ) –ം ഉപ ഖ ണ്ഡ ത്തിൽ പരാമർശിച്ചിട്ടുള്ള ആക്ഷേ പ ങ്ങളും 
നിർദ്ദേശങ്ങളും പരിഗണിച്ചശേഷം രജിസ്ട്രാർക്ക് നിർദ്ദിഷ്ട ഉത്തരവിൽ അദ്ദേഹത്തിന് ഉചിതമെന്ന് കരുതുന്ന 
അപ്രകാരമുള്ള ഭേദപ്പെടുത്തലുകൾ വരുത്താവുന്നതും , കൂടാതെ ഉത്തരവിൽ , അത് നടപ്പിൽ വരുത്തുന്നതിന് 
ആവശ്യമെന്ന് രജിസ്ട്രാർ കരുതുന്ന , അത്തരം ആനുഷംഗികവും തജ്ജന്യവും അനുബന്ധ വു മായ 
വ്യവസ്ഥകൾ അടങ്ങിയിരിക്കേണ്ടതുമാണ് ; 

( സി ) ( ബി ) ഖണ്ഡത്തിന് കീഴിലുള്ള നിർദ്ദിഷ്ട ഉത്തരവിനെ എതിർത്ത ഒരു അംഗത്തിനോ 
കഡിറ്റർക്കോ , ഏതു സംഘത്തിലാണോ അയാളുടെ ഓഹരിയോ , നിക്ഷേപമോ , കുടിശ്ശികയായ 
വായ്പയോ നിലനിൽക്കുന്നത് ആ സംഘത്തിൽ , അപ്രകാരമുള്ള ഉത്തരവ് മുതൽ മുപ്പത് ദിവസക്കാലാ 
വധിക്കുള്ളിൽ അപേക്ഷ നൽകിക്കൊണ്ട് , അയാളുടെ ഓഹരിയും നിക്ഷേപവും ഓഹരിയോ നിക്ഷേപമോ , 
അതതു സംഗതിപോലെ , പിൻവലിക്കുകയോ അടച്ച് തീർക്കുകയോ ചെയ്യുന്നതിന് സ്വാതന്ത്യവുമുണ്ടാ 
യിരിക്കുന്നതാണ് ; 

( ഡി ) ല യ ന ത്തോ ടെ , ഈ അദ്ധ്യാ യ ത്തിലെ പ്രസക്ത മായ മറ്റെല്ലാ വ്യ വ സ്ഥ ക ളും , 
അനുയോജ്യമായ മാറ്റങ്ങളോടെ , ഖണ്ഡം ( എ ) -ക്ക് കീഴിൽ ലയിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ബാധകമായി 
രിക്കുന്നതാണ് . ' ' , 


2 


13 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I -Section ( iii ) 


4 


5 . 


( ii ) ( 1 ) -ാം ഉപവകുപ്പിന് ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

" " ( 1 എ ) 74 എച്ച് വകുപ്പിന്റെ ( 1 ) ( എ ) ഉപവകുപ്പിന്റെ കീഴിൽ , രജിസ്ട്രാർ ലയന ഉത്തരവ് 
പാസാക്കുന്ന തീയതിയിലും അന്നുമുതലും , ലയന ഉത്തരവിന് തൊട്ടുമുമ്പായി നിലകൊണ്ട് പ്രകാരമുള്ള , 
ജില്ലാ സഹകരണ ബാങ്കിന്റെ എല്ലാ ആസ് തി ബാദ്ധ്യ ത കളും യാതൊരു തുടർ ന ട പ ടിയോ , 
ഇൻസ്ട്രമെന്റോ , കരണമോ ഇല്ലാതെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലേക്ക് മാറ്റപ്പെടുകയും 
നിക്ഷിപ്തമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് . 

സാധുകരണം . 2020 - ലെ കേരള സഹകരണ സംഘ ( രണ്ടാം ഭേദഗതി ) ഓർഡിനൻസിന്റെ 
( 2020 - ലെ 58 ) ( ഇതിനുശേഷം പ്രസ്തുത ഓർഡിനൻസ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 3 -ാം വകുപ്പിൽ 
പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വർഷക്കാലാവധി അവസാനിച്ചിരുന്നാൽ തന്നെയും 

( എ ) പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും 
നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ചെയ്തതോ എടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ് . 

( ബി ) പ്രസ്തുത ഓർഡിനൻസിന്റെ 3 -ാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വർഷക്കാലാവധി 
അവസാനിക്കുന്നതിനും ഈ ഓർഡിനൻസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിക്ക് മുമ്പും ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത് എന്തെങ്കിലും നടപടിയോ , അവ പ്രസ്തുത ഓർഡിനൻസിന് പ്രാബല്യം ഇല്ലാതായി 
തീർന്നില്ലായിരുന്നുവെങ്കിൽ പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ചെയ്യുകയോ എടുക്കുകയോ ചെയ്യുമായി 
രുന്നു എന്നതുപോലെ , ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾ പ്രകാരം ചെയ്തതായോ എടുത്തതായോ 
ആയി കരുതപ്പെടേണ്ടതാണ് . 

6. റദ്ദാക്കലും ഒഴി വാ ക്ക ലും .- ( 1 ) 2020 - ലെ കേരള സഹകരണ സംഘ ( രണ്ടാം ഭേദഗതി ) 
ഓർഡിനൻസ് ( 2020 - ലെ 58 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
കാര്യമോ എടു ത്തതോ എടുത്ത തായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ , ഈ 
ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്സിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 

ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 
( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


5 


നിയമ ( നിയമനിർമ്മാണം - ജി ) വകുപ്പ് 


വിജ്ഞാപനം 


2021 ജൂലൈ 2 
1196 മിഥുനം 18 


നമ്പർ 3751 / ലെഗ് . ജി 1 / 2020 / നിയമം . 


തിരുവനന്തപുരം 


1943 ആഷാഢം 11 . 


2021 ജൂലൈ 1 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന ഓർഡിനൻസ് 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


സാദിഖ് , എം . കെ . 
പെഷ്യൽ സെക്രട്ടറി ( നിയമം ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I -Section ( iii ) 


2021 - ലെ 52 -ാം നമ്പർ ഓർഡിനൻസ് 


2021 - ലെ കേരള സ്വകാര്യ വനങ്ങൾ ( നിക്ഷിപ്തമാക്കലും 

പതിച്ചുകൊടുക്കലും ) ( ഭേദഗതി ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 


1971 - ലെ കേരള സ്വകാര്യ വനങ്ങൾ ( നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും ) ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


പീഠിക -2020 - ലെ കേരള സ്വകാര്യ വനങ്ങൾ ( നിക്ഷിപ്ത മാക്കലും പതിച്ചു കൊടുക്കലും ) 

. 
( ഭേദഗതി ) ഓർഡിനൻ സ് ( 2 0 2 0 - ലെ 35 ) 

മേ യ് 

22-00 തീയ തി കേ രള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 


2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അ വതരിപ്പിക്കു വാനും പാസ്സാക്കു വാനും 
കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2020 - ലെ കേരള സ്വകാര്യ 
വനങ്ങൾ ( നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും ) ( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 59 ) 2020 
സെപ്റ്റംബർ 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2020 ഡിസംബർ 31 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അ വതരിപ്പിക്കു വാ നും പാസ്സാക്കു വാനും 
കഴിയാതിരുന്നതിനാലും ; 


2021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 22 -ാം തീയതി അവസാനിച്ച കേരള 
സംസ്ഥാന നിയ മ സഭയുടെ സമ്മേ ള ന കാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന 
നിയമസഭ യുടെ ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിക്കുവാനും 
പാസ്സാക്കുവാനും കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2021 - ലെ കേരള സ്വകാര്യ 
വന ങ്ങൾ ( നിക്ഷിപ്ത മാക്കലും പതിച്ചു കൊടുക്കലും ) ( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 30 ) 
2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2021 മേയ് 24 -ാം തീയതി ആരംഭിച്ച് 2021 ജൂൺ 10 -ാം തീയതി അവസാനിച്ച് കേരള സംസ്ഥാന 
നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് പകരം സംസ്ഥാന നിയമസഭയുടെ 
ഒ ഒരു ആക്റ്റ് കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ അ വതരിപ്പിക്കുവാനും പാസ്സാക്കു വാനും 
കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) ഉപഖണ്ഡപ്രകാരം 
പ്രസ്തുത ഓർഡിനൻസിന് 2021 ജൂലൈ 5 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും ; 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


7 


നിലനിർത്താതിരിക്കുന്നപക്ഷം വൈഷമ്യങ്ങൾ 


പ ത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ 
ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നി യ മ സഭ സമ്മ ള ന ത്തിലല്ലാത്തതിനാലും താൻ സത്വര 

നട പടി 
എ ടു ക്കേ ണ്ട ത് 

ആവ ശ്യ മാകുന്ന സാഹ ചര്യ ങ്ങൾ നില വിലു ണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോധ്യമായിരിക്കുന്നതിനാലും ; 


1 . 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം ഖണ്ഡപ്രകാരം 
നൽക പ്പെട്ട അധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് കേരള ഗവർണ്ണർ താഴെപ്പറ യുന്ന ഓർഡി നൻ സ് 
വിളംബരപ്പെടുത്തുന്നു : 

ചുരുക്കപ്പേരും പാരംഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 2021 - ലെ കേരള സ്വകാര്യ വനങ്ങൾ 
( നിക്ഷിപ്തമാക്കലും പതിച്ചു കൊടുക്കലും ) ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 

( 2 ) ഇത് 1971 മേയ് 10 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ് . 

1971 - ലെ 26 -ാം ആക്ട് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . ഈ ഓർഡിനൻസ് 
നില വിലി രി ക്കുന്ന കാല യ ള വിൽ 1971 - ലെ കേരള സ്വകാര്യ വ ന ങ്ങൾ ( നി ക്ഷി പ് ത മാ ക്ക ലും 
പതിച്ചു കൊ ടു ക്ക ലും ) ആക്റ്റി ന് ( 1971- ലെ 26 ) ( ഇ തി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാ മർ ശി ക്ക പ്പെടു ക ) 3 -ാം വകു പ്പിൽ പരാമർശിച്ചി രി ക്കുന്ന ഭേദ ഗ തിക്ക് 

വിധ യ മായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


2 . 


3 . 


3 -ാം വകുപ്പിനുള്ള ഭേദഗതി - പ്രധാന ആക്ടിലെ 3 -ാം വകുപ്പിൽ ( 4 ) -ാം ഉപവകുപ്പിന് ശേഷം 
താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് 


“ ( 5 ) 


196 3 - ല 


തത്സ മയം 


( 

കേര ള 

രൂപ രി ഷ് ക ര ണ ആക്റ്റിലോ ( 1964 - ലെ 1 ) 
പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ ഏതെങ്കിലും കോടതിയുടേയോ ട്രൈബ്യൂണലിന്റെയോ 
ഏതെങ്കിലും വിധിന്യായത്തിലോ ഡിഗ്രിയിലോ ഉത്തര വിലോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും , 
പ്രസ്തുത ആക്സിലെ 72 കെ വകുപ്പ് ( 1 ) -ാം ഉപവകുപ്പ് പ്രകാരം നൽകിയ ഒരു കയ സർട്ടിഫിക്കറ്റ് 
ഈ ആക്റ്റിന്റെ പ്രാരംഭ തീയതിയിൽ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി താൻ നേരിട്ട് കൃഷി 
ചെയ്യുന്നതാണെന്ന് തെളിയി ക്കു ന്ന തി ന് വേ ണ്ടി യുള്ള ഒരു തെളിവ് ആകാ വു ന്നതാണെങ്കിലും 
ഈ ആക്ടിന്റെ ആവശ്യത്തിലേക്കായി ഒരു തർക്കമറ്റ തെളിവാകുന്നതല്ലാത്തതാണ് . ' ' . 

റദ്ദാക്കലൂം ഒഴിവാക്കലൂം :-( 1 ) 2021 - ലെ കേരള സ്വകാര്യ വനങ്ങൾ ( നിക്ഷിപ്തമാക്കലും 
പതിച്ചു കൊടുക്കലും ) ( ഭേദഗതി ) ഓർഡിനൻസ് ( 2021 - ലെ 30 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ് തതോ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ 
ഏതെങ്കിലും കാര്യമോ എടുത്ത തോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
നട പടി യോ ഈ ഓർ ഡി നൻ സ് പ്രകാരം ഭേദ ഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ 
ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


4 . 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.12.14 02:36:40 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


